Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


Reg. No. KL / TV( N)/634/2015 -17 


GOVERNN 


കര 


രള സർക് 
NMENT OF 


ർക്കാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2016 നവംബർ 15 
15th November 2016 

1192 തുലാം 30 
30th Thulam 1192 
1938 കാർത്തികം 24 
24th Karthika 1938 


Vol. V 


J 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Notifications by Heads of Departments 
Agriculture Development and Farmers 

Welfare Department 


ദർഘാസ് പരസ്യം 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


- 


നമ്പർ എ . ഇ .( 3 )746 / 2016. 


2016 ഒക്ടോബർ 19. 


1 


Flooring of processing shed at Coconut 
Nursery , Kazhakuttom , Tvpm. - - 45,500 


1,150 


2 


Beautification of RATTC , Kazhakuttom , 
Tvpm . - - 2,99, 999 


7,500 


- കേരള ഗവർണ്ണർക്കുവേണ്ടി തിരു വ ന ന്ത പുരംകൃഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പ്രവർത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത 
കരാറുകാരിൽ നിന്നും മൽസര സ്വഭാവമുള്ള ദർഘാസുകൾ 
മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . കവറിന്റെ പുറത്ത് 
പ്രവൃത്തിയുടെ പേര് എഴുതിയിരിക്കേണ്ടതാണ്. ദർഘാസുകൾ 
25 - 11 - 2016 വൈകു ന്നേരം 2 മണിവരെ ഈ ആഫീസിൽ 
സ്വീകരിക്കുന്നതും അന്നേദിവസം 3 - ന് ഹാജരുള്ള കരാറു 
കാരുടെയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തുന്ന 
ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
പ്രസ്തുത ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധി 
ദിവസം ആയിരുന്നാൽ അടുത്ത പ്രവർത്തി ദിവസം 
മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 


Providing partition in the office room 
at RATTC , Kazhakuttom , Tvpm . 
- 95, 000 


2 , 400 


- 


4 


Maintenance of Hostel at RATTC , 
Kazhakuttom, Tvpm. - - 4,98,000 


12,500 


5 


Repairing of damaged roofing portion of 
RATTC, Kazhakuttom, Tvpm. - - 24,000 


600 


5th May 2015] 


AGRICULTURE DEPARTMENT 


132 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- നും 5 - നും 
- 300, കമനമ്പർ 2 - ന് - 600 , ക്രമനമ്പർ 3 - ന് - 500, 
ക്രമനമ്പർ 4 - ന് - 1,000 . 


- പണി തീർക്കേണ്ട കാലാവധി ക്രമനമ്പർ 1- ന് 2 മാസം, 
കമനമ്പർ 2 - നും 4 - നും 4 മാസം, ക്രമനമ്പർ 3 - നും 5 - നും 3 
മാസം. 


കരാറുകാർക്ക് മാത്രം നൽകുന്നതും ആയത് കൈമാറ്റം ചെയ്യാൻ 
പാടില്ലാത്തതുമാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
(കൃഷി), തിരുവനന്തപുരം എന്ന പേരിൽ അടച്ച നിശ്ചിത 
തുകയുടെ ബാങ്ക് ഡ്രാഫ്റ്റ് നിരതദ്രവ്യമായി ദർഘാസിനോ 
ടൊപ്പം സമർപ്പിക്കേ ണ്ട താ ണ് . ദർ ഘാ സി നോ ടൊപ്പം 
- 200 - ന്റെ മുദ്രപ്പത്രത്തിൽ പ്രിലിമിനറി എഗ്രിമെന്റ് നിശ്ചിത 
ഫോറത്തിൽ സമർപ്പിക്കേണ്ടതാണ്. പൊതുമരാമത്ത് വകുപ്പിലെ 
ദർഘാസിനെ സംബന്ധിക്കുന്ന എല്ലാ നിബന്ധനകളും ഈ 
ദർഘാസിനും ബാധകമാണ്. 


ദർഘാസ് പ്രമാണം തിരുവനന്തപുരം ആനയറയിലുള്ള 
കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയ 
ത്തിൽ നിന്നും അന്നേ ദിവസം 1 മണിവരെ ലഭിക്കുന്നതാണ്. 
ദർഘാസ് പ്രമാണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ 
സമർപ്പിക്കേണ്ടതും, നിശ്ചിത തുക വിൽപ്പന നികുതി അടക്കം 
ഈ ആഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് 
പമാ ണ ത്തിന്റെ വില യാതൊരു കാരണവശാലും 
മടക്കിക്കൊടുക്കുന്നതല്ല. ദർഘാസ് പ്രമാണം അംഗീകൃത 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, 

- അസിസ്റ്റന്റ് 
ആനയറ പി. ഒ., 

എക്സിക്യൂട്ടീവ് 
തിരുവനന്തപുരം, 

എഞ്ചിനീയർ (കൃഷി) . 
ഫോൺ- 0471- 2743820 . 


12 


